


എന്തുചെയ്യണം? 


അഹിംസാത്മക വികസനത്തിലെ 
വിവിധ വിഷയങ്ങള്‍ 


കോര്‍പ്പറേറ്റുകള്‍ മധ്യവര്‍ഗ്ഗം കോര്‍പ്പറേറ്റുകള്‍ 
ആദി ി, ദളിത്‌ 


വികസനം 1 വികസനം 2 


കോര്‍പ്പറേറ്റുകള്‍ നിയന്ത്രിക്കുന്ന വികസനത്തില്‍ 
ആദിവാസികളും ദളിതരും എപ്പോഴും പിന്നിലാവും. 
ആ വികസനത്തിന്റെ ദിശതന്നെ മാറിയാല്‍ ഇപ്പോള്‍ 
പിന്നിലുള്ളവര്‍ മുന്നിലുമാവും. 





അഹി ംസാത്മകവികസനത്തിലേക്ക്‌ 

ഒരു നിര്‍മ്മാണാത്മകപരിപാടി (Constructive Programme) 

തയ്യാറാക്കി ജനങ്ങളെ നയിക്കാന്‍ നമുക്ക്‌ കഴിയേണ്ടതുണ്ട്‌. 
ഭക്ഷണം, കൃഷി, നിര്‍മ്മാണം, ആരോഗ്യം, വിദ്യാഭ്യാസം, 

നിയമം, ഭരണം, സമരം, തുടങ്ങി എല്ലാ മേഖലകളിലും 

നിലവില്‍ വിശ്വാസയോഗ്യമായി പ്രവര്‍ത്തിക്കുന്നവരുടെ 
വിലയേറിയ സഹകരണവും ഒത്തൊരുമയും 
കാലം ആവശ്യപ്പെടുന്നു. 


അറിയാതെയെങ്കിലും എന്തെങ്കിലും മണ്ടത്തരം ഞാനിതില്‍ 
പറഞ്ഞതായി തോന്നിയെങ്കില്‍ ചൂണ്ടിക്കാട്ടാന്‍ മടിവേണ്ട. 
ഇതില്‍ പറഞ്ഞ ഓരോ കാര്യങ്ങളിലും യോജിച്ച്‌ 
പ്രവര്‍ത്തിക്കാനും ഇതില്‍ പറഞ്ഞ കാര്യങ്ങള്‍പ്പുറം ചര്‍ച്ചകള്‍ 
ആവശ്യമെങ്കില്‍ വിളിക്കാനും മടിക്കേണ്ട. 


ശരികളറിയുന്നവരുടെ മാനം വെടിയാന്‍ 
ഈ കുറിപ്പ്‌ പ്രചോദനമാകുമെന്ന പ്രതീക്ഷയില്‍ 


സമര്‍പ്പണം 


അക്ഷരങ്ങളുടെ ലോകത്തിലല്ലാത്തവര്‍ക്ക്‌, 
സത്യമായി രിക്കുന്നവര്‍ക്ക്‌. 


വാക്കുകള്‍ക്ക്‌ . 
സ്ഥല-കാല-സ്വര ഭേദങ്ങള്‍ക്കനുസരിച്ച്‌ 
അര്‍ത്ഥവ്യത്യാസങ്ങള്‍ ഉണ്ടാവാം. 


അക്ഷരങ്ങള്‍ നുണപറയും, 
ജീവിതങ്ങള്‍ ഇല്ല. 


ഒരു കാഴ്ചപ്പാട്‌ 
നമ്മുടെ ജിവിതം മാറ്റിമറിക്കും - 


അഹിംസ! 


അഹി ംംസാത്മക 
വികസനത്തിലെ 
വിവിധ വിഷയങ്ങള്‍ 


വികസനം 


വികസനം അന്ധവിശ്വാസമാകരുത്‌. 
മനുഷ്യര്‍ക്കും പ്രകൃതിക്കും ഇണങ്ങുന്നതാവണം 
എടുക്കുന്നതും കൊടുക്കുന്നതും തമ്മില്‍ ബാലന്‍സ്‌ വേണം. 
നീതിപൂര്‍വ്വമാവണം. 
എല്ലാവരും സംതൃപ്തരാവണം 


എല്ലാവര്‍ക്കും ആരോഗ്യമുണ്ടാവണം. 


ഓരോരുത്തരും നില്‍ക്കുന്നയിടങ്ങള്‍ വ്യത്യസ്തമാണ്‌. 
അത്‌ തിരിച്ചറിഞ്ഞ്‌, അതാതിടങ്ങളില്‍ നിന്ന്‌ 


ഹിംസയില്‍നിന്നും അഹിംസയി ലേക്കുള്ള 
യാത്രയാവണം വികസനം. 


നിങ്ങള്‍ തെരഞ്ഞെടുക്കുന്നത്‌ ഏതു വികസനം? 


സാമ്പത്തിക: സാമൂഹ്യ അസമത്വം, സാമ്പത്തിക- സാമ ഹ്യ സമത്വം, 


അക്ഷരാഭ്യാസം (അറിവ്‌), ജീവിതാഭ്യാസം(തിരിച്ചറിവ്‌) 
മത്സരം, സഹിഷ്ണുത, 
ആശുപത്രിയുടെ നില, സഹായമനസ്കത, 
രോഗങ്ങള്‍, ആരോഗ്യം, 

അസംതൃപ്തി, സംതൃപ്തി 

പക, യുദ്ധങ്ങള്‍, സമാധാനം, 


a o, സ്നേഹം, 
അനീതി. നീതി. 


വികസനം 1 വികസനം 2 





ഭരണം, നിയമം 


ആരും ആരെയും ഭരിക്കാത്ത 
ലോകമാണ്‌ ന്ത. 
ഭരിക്കുന്നതിനേക്കാള്‍ വേണ്ടത്‌ നയിക്കലാണ്‌. 


എല്ലാം തികഞ്ഞ ആരുമില്ലാത്തതിനാല്‍ 
ഓരോ രംഗത്തും അറിവുള്ളവര്‍ വേണം 
അതാത്‌ മേഖലകള്‍ നയിക്കാന്‍. 


ആരും ആരെക്കാളും മേലെയും താഴെയുമല്ല. 
പ്രപഞ്ചത്തില്‍ പുല്ലിനും മാമരത്തിനും 
ഒരുപോലെ സ്ഥാനമുണ്ട്‌. 
എല്ലാം പരസ്പരം ബന്ധപ്പെട്ടതുമാണ്‌. 


ഏകലോകം, ഏകഭരണം ഹിംസയാണ്‌. 


കേന്ദ്രീകൃതഭരണം ഗാന്ധിയുടേതായാല്‍പോലും ഹിംസയാണ്‌. 
ഓരോ ദേശത്തും കാലാവസ്ഥയിലും ഓരോ ലിയ Sie 
ഇത്‌ മനസ്സിലാക്കാതെ ഏകികൃതമായി ട്ടു 
ഭരണം/വികസനം/ പരിഹാരങ്ങള്‍/മരുന്നുകള്‍ സൂക്ഷിക്കുക. 


നിയമം മനുഷ്യനുവേണ്ടിയാവണം. അതിന്‌ കണ്ണുണ്ടാവണം. 


വ്യക്തികളേക്കാള്‍ ആശയങ്ങളാണ്‌ നയിക്കേണ്ടത്‌. 


സ്നേഹത്താല്‍ നയിക്കുന്നവര്‍ ജയിക്കുന്നു. 


തെരഞ്ഞെ 


ജീവിതത്തിലെ ഓരോ കാര്യത്തിലും നമ്മള്‍ നടത്തുന്ന 
തെരഞ്ഞെടുപ്പുകളാണ്‌ നമ്മുടെ ഭാവി നിര്‍ണ്ണയിക്കുന്നത്‌. 
എന്തുപഠിക്കണം, എന്തുജോലി ചെയ്യണം, 
എങ്ങനെ കല്യാണം കഴിക്കണം, എങ്ങനെ വീട്‌ വെക്കണം 
എന്ത്‌ ഭക്ഷണം കഴിക്കണം എന്നൊക്കെയുള്ള തെരഞ്ഞെടുപ്പുകള്‍. 


തെരഞ്ഞെടുപ്പ്‌ ജനങ്ങളെ ഭിന്നിപ്പിച്ചുനിര്‍ത്തുന്നതില്‍ 
വലിയ we ണം. തോറ്റവരുടെ ശബ്ദവും 
കേള്‍ക്കുന്ന രിതിയില്‍ അത്‌ പുനര്‍നിര്‍ണയിക്കണം. 


നിയമസഭയില്‍, ജനസംഖ്യാനുപാതികമായി വനിതകള്‍, 
ആദിവാസികള്‍, മതങ്ങള്‍, ജാതികള്‍ തുടങ്ങി എല്ലാ വിഭാഗങ്ങളുടെയും 
പ്രാതിനിധ്യം നിയമം മൂലം ഉറപ്പാക്കണം. 50% സ്ത്രീകള്‍ ഉദാഹരണം. 
അഥവാ ആദിവാസികള്‍ക്ക്‌ ഈ നിയമസഭയില്‍ താല്‍പര്യമില്ലെങ്കില്‍ 
അവരുടെ മേഖലയില്‍ തീരുമാനങ്ങളെടുക്കാൻ (അതിക്രമി 
"വികസനം" നടത്താന്‍) ഈ സഭയ്ക്ക്‌ അനുമതി ഉണ്ടാവരുത്‌. 


ഓരോ മണ്ഡലങ്ങളിലെയും വിജയവും തോല്‍വിയും 
നിയമസഭയിലെ അംഗങ്ങളെ നേരിട്ട്‌ തിമ cH 
നിലവിലെ അവസ്ഥ മാറ്റി ആകെ കിട്ടിയ വോട്ടിന്‌ 
ആനുപാതികമായി വേണം നിയമസഭയിലെ അംഗങ്ങള്‍ 
തെരഞ്ഞെടുക്കപ്പെടേണ്ടത്‌. ഒരു വോട്ടുപോലും പാഴാവില്ല 
US വ്യ ക്തികളേക്കാള്‍ ആശയങ്ങള്‍ക്ക്‌ പ്രാധാന്യം 
കിട്ടുമെന്നതുമാണ്‌ ഈ മോഡലിന്റെ ഗുണം. 


ഭരണപക്ഷം-പ്രതിപക്ഷം ed തെരഞ്ഞെടുക്കഒ 
ജനപ്രതിനിധികള്‍ ഒരുമിച്ചുവേണം ഭരിക്കാന്‍. മുന്നണി സംവിധാനം 
പോലെ, കിട്ടിയ സീറ്റുകള്‍ക്കനുസരിച്ച്‌ കഴിവുള്ളവരെ മന്ത്രിമാരാക്കാം. 
സഭയിലെ ഓരോ തീരുമാനവും അംഗങ്ങളുടെ വോട്ടിനുശേഷമേ 
നടപ്പാക്കാവൂ. ഇത്‌ മന്ത്രിമാരുടെ പ്രാധാന്യം കുറയ്ക്കും. അഞ്ചുവര്‍ഷം 
കൂടുമ്പോള്‍ അനാവശ്യമായി ആരോപണങ്ങള്‍ ഉന്നയിക്കുന്നത്‌ കുറയ്ക്കും. 
സമൂഹത്തില്‍ വെറുപ്പ്‌ കുറയും. സമാധാനം പുലരും. 


പണം 


പണം ഒരുപാധിയാണ്‌. കേന്ദ്രികൃതഭരണത്തിന്റെ പ്രതീകമാണ്‌. 
അതില്ലാത്തതാണ്‌ നല്ലത്‌. എന്നാല്‍ അതിനെ അവഗണിക്കരുത്‌. 


പണമുള്ള മനുഷ്യര്‍ നിയന്ത്രിക്കുന്ന ലോകത്ത്‌ പണമില്ലാത്ത 
ലോകത്തുജിവിക്കുന്ന മൃഗങ്ങളും ആദിവാസികളെപ്പോലെയുള്ള 
മറ്റു മനുഷ്യര്‍ തന്നെയും കഷ്ടപ്പെടില്ല എന്നുറല വരുത്തണം. 
(ഉദാഹരണത്തിന്‌ കുടിവെള്ളമെല്ലാം കുപ്പിയിലായാല്‍ 
എന്തുചെയ്യുമെന്നാലോചിക്കുക.) 


പണം മനുഷ്യ ന്നതു; 
മനുഷ്യന്‍ പണത്തിനുവേണ്ടിയാവരുത്‌. 


പണം നമ്മെ നിയന്ത്രിക്കാതെ സൂക്ഷിക്കുക. 
നാം പണത്തെ നിയന്ത്രിക്കാന്‍ പഠിക്കുക. 


സമ്പദ്വ്യവസ്ഥ 


സാമ്പത്തിക അസമത്വം സൃഷ്ടിക്കുന്ന 
സാമുഹ്യവ്യവസ്ഥ തിരുത്തുക. 


വൈറ്റ്‌ കോളര്‍ ജോലികള്‍ക്കുലഭിക്കുന്ന 
അമിതപ്രാധാന്യം ഒഴിവാക്കുക. 


പണം മനുഷ്യരെ ഭരിക്കാത്ത ലോകം വിഭാവനം ചെയ്യണം. 


ലോട്ടറി നേടിയാലേ നി ജീവിക്കാനാവൂ 
എന്ന സ്ഥിതി മാറ്റണം. 


പങ്കുവെക്കല്‍ പ്രോത്സാഹി പ്പിക്കുക. 


(gift economy) 
-വിഭവങ്ങള്‍, പാര്‍പ്പിടങ്ങള്‍, ജീവിതങ്ങള്‍ , സമയം €t. 


അധികവായനയ്ക്ക്‌: 
“നിലനില്‍പ്പിന്റെ സമ്പദ്വ്യവസ്ഥ” (ജെ സി കുമരപ്പ), 


“Sacred Economy”- Charles Eisenstein. 


ഭൂമി അവകാശം 


ഭുമി പൊതുസ്വത്താണ്‌. 
ഭൂമി സ്വന്തമാക്കാത്ത ആദിവാസി സംസ്കാരമാണ്‌ 
നാളേക്ക്‌ മാതൃക. 


ഓരോ ഭൂമിയെയും അറിയുന്നവര്‍ വേണം അവിടെ നയിക്കാന്‍. 
ആദിവാസികളാണ്‌ കാട്ടില്‍ നയിക്കേണ്ടത്‌. 
മുക്കുവര്‍ കടലിലും നാട്ടുമനുഷ്യര്‍ നാട്ടിലും. 


ആദിവാസികള്‍ക്ക്‌ ഭൂമി നല്‍കാന്‍ നാമാര്‌! 
അവരുടെ ഭൂമി കവര്‍ന്നെടുക്കാനാണ്‌ സര്‍ക്കാര്‍ ശ്രമിക്കുന്നത്‌. 


ഭക്ഷണം 


രസിച്ചു ഭക്ഷണം കഴിക്കുക, 
രസത്തിനുവേണ്ടി ഭക്ഷണം കഴിക്കരുത്‌. 


ജിവന്റെ സത്യം വിശപ്പാണ്‌. 


വിശന്നിട്ടേ ഭക്ഷണം കഴിക്കാവൂ. 


ഭക്ഷണം എങ്ങനെ ഉണ്ടാക്കുന്നു എന്നതും 
എങ്ങനെ നല്‍കുന്നു എന്നതും 
എങ്ങനെ ആഹരിക്കുന്നു എന്നതും പ്രധാനമാണ്‌. 


ഉള്ള ഭക്ഷണം പങ്കിട്ട്‌ കഴിക്കണം 
ആവശ്യത്തിന്‌ കഴിക്കണം 


അമിതമായാല്‍ അമൃതും വിഷം. 


മനുഷ്യര്‍ അപ്പം കൊണ്ട്‌ മാത്രമല്ല ജീവിക്കുന്നത്‌. 
അതുകൊണ്ടുതന്നെ, 


ഭക്ഷണത്തോടൊപ്പം പ്രധാനമാണ്‌ 
മറ്റുമനുഷ്യരോടും ജീവികളോടും 
ചുറ്റുപാടുകളോടുമുള്ള ബന്ധം. 


ചെയ്യുന്ന ജോലി 
ഭക്ഷണത്തേക്കാള്‍ പ്രധാനമാണ്‌. 


വേവിക്കാത്ത ഭക്ഷണമാണ്‌ പ്രകൃതി തരുന്നത്‌. 


അതാണ്‌ റവും അഹ ംസാത്മകം. 
പക്ഷേ, കാശ്മീരിലെ ആപ്പിള്‍ കേരളത്തിലെത്തുമ്പോള്‍ 
സംഭവിക്കുന്ന ഹിംസ കാണാതിരിക്കരുത്‌. 


മൃഗപ്പാലും മാംസവും ഉള്‍പ്പെടെ 
വേവിച്ച ഭക്ഷണം ശീലങ്ങളുടെ സൃഷ്ടിയാണ്‌. 


കൃഷി 


കൃഷിയേക്കാള്‍ നല്ലത കാടാണ. അത എല്ലാവരുടേതുമാണ്‌. 


എന്നാല്‍ കൃഷിചെയ്യുന്നു എങ്കില്‍ 
പ്രകൃതികൃഷിയാണുത്തമം. 


ഓരോ ഭൂമിയെയും അറിഞ്ഞ്‌, ലാഭേച്ഛയില്ലാതെ 
ആവശ്യത്തിനുമാത്രം എടുക്കുകയും 
നല്‍കുകയും ചെയ്യുന്ന കൃഷി. 


ഭൂമിയെ അറിയുന്നവര്‍ വേണം 
കൃഷി എന്താവണം എന്ന്‌ 
നിശ്ചയിക്കാന്‍. 
കച്ചവടം മാത്രമറിയുന്നവര്‍ കൃഷിചെയ്താല്‍ 


ആദ്യം നി കൃഷിചെയ്യും, 
പിന്നെ മണ്ണുവില്‍ക്കും, പിന്നെ പാറയും. 


മലഞ്ചെരുവില്‍ വേരുകളില്ലാത്ത ചെടികള്‍ 
കൃഷിചെയ്താൽ ഉരുള്‍പൊട്ടലുണ്ടാവും. 


ഏകവിളകളേക്കാൾ നല്ലത്‌ ബഹുവിള കൃഷിയാണ്‌. 
ഭക്ഷ്യവിളകൾ കഴിഞ്ഞേ നാണ്യവിളകള്‍ക്ക്‌ സ്ഥാനമുള്ളൂ. 


മനുഷ്യര്‍ അതിരുകളും വിളകളും നിശ്ചയിച്ച്‌ 
ഭൂമി/വിഭവങ്ങള്‍ കയ്യടക്കുന്നതിനാല്‍ 
പ്രകൃതിയില്‍ അസന്തുലനം ഉണ്ടാവുന്നത്‌ കാണാതിരിക്കരുത്‌. 


ഭൂമിയും വിഭവങ്ങളും എല്ലാ ജീവജാലങ്ങള്‍ക്കും 
ഒരുപോലെ അവകാശപ്പെട്ടതാണ്‌ എന്നതിനാല്‍ 


വിളവ്‌ പങ്കിടാന്‍ മടിക്കരുത്‌. 


മൃഗങ്ങള്‍ കൃഷി നശിപ്പിക്കുന്നതിന്‌ 
അവരെ കുറ്റം പറയരുത്‌. സര്‍ക്കാര്‍ ഇക്കാര്യത്തില്‍ 
കൃഷിക്കാരെ സഹായിക്കാന്‍ ബാധ്യസ്ഥരാണ്‌. 


അധികവായനയ്ക്ക്‌: 
“ഒറ്റ വൈക്കോല്‍ വിപ്ലവം” 
- മസനോബു ഫുക്കുവോക്ക 


ആരോഗ്യം 


രോഗം മറ്റൊന്നായി “മാറ്റുന്ന” 
ആരോഗ്യപ്രവര്‍ത്തനം തിരിച്ചറിയുക 


രോഗം വിതക്കുന്നവര്‍ തന്നെ മരുന്നുനല്കുന്നത്‌ പ്രതിരോധിക്കുക. 


ജനത്തിന്‌ ആരോഗ്യമുണ്ടായാല്‍ തൊഴില്‍ നഷ്ടപ്പെടുന്നവരെ 
പുനരധിവസിപ്പിക്കാതെ ആരോഗ്യം പ്രതീക്ഷിക്കരുത്‌. 


ആരോഗ്യമാണ്‌ ജന്മാവകാശം, 
മരുന്നും ആശുപത്രിയുമല്ല. 


ശരിയായ രോഗകാരണം 
കണ്ടെത്തി ചികിത്സിക്കുക 


വിവിധ ആരോഗ്യമാര്‍ഗ്ഗങ്ങള്‍ തമ്മില്‍ 
ആരോഗ്യപരമായ സംവാദങ്ങള്‍ നടത്തുകയും 
പൊതുജനങ്ങള്‍ക്ക്‌ ഇഷ്ടമുള്ളത്‌ സ്വീകരിക്കാന്‍ 
അവസരമൊരുക്കുകയും ചെയ്യുക. 


രോഗങ്ങള്‍ മാറ്റുന്നതില്‍ 
നമ്മുടെ കര്‍മ്മങ്ങള്‍ക്കും 
കാഴ്ചപ്പാടുകള്‍ക്കും പങ്കുണ്ട്‌. 


നമ്മള്‍ നല്‍കുന്നത്‌ നമുക്ക്‌ കിട്ടുന്നു. 


ഇതിനെ കര്‍മ്മചികിത്സ എന്നുവിളിക്കാം. ആത്മാര്‍ത്ഥമായ 
പ്രാര്‍ത്ഥനകളും ഫലം ചെയ്യുന്നുണ്ട്‌. 


ഒരു കാഴ്ചപാട്‌ 
നമ്മുടെ ജീവിതം മാറ്റിമറിക്കും - അഹിംസ! 


ഒരു അസുഖം വന്നാല്‍ 
ശരീരത്തിന്‌ സ്വാഭാവിക പ്രതിരോധശേഷി കൈവരാന്‍ 
പ്രകൃതിജീവനം 
(വേവിക്കാത്ത ഭക്ഷണം, പ്രകൃതിയോടിണങ്ങിയ ജീവിതം) 
സ്വീകരിക്കുന്നത്‌ നന്നായിരിക്കും. 


എന്നാല്‍ എടുത്തുചാട്ടങ്ങള്‍ അപകടം. 


ലി 


എല്ലാ മനുഷ്യരും ള്ള | 
ഞ്ഞ്‌ 


നില്‍ക്കുന്ന ഇടങ്ങളെയും സ്വയവും അറ 
പാതകള്‍ തെരഞ്ഞെടുക്കുക. 


വിദ യാഭ്യാസം 


പഠിപ്പിക്ക ന്നതിനേക്കാള്‍ നല്ലതാണ്‌ 
സ്വയം പഠിക്കാന്‍ അനുവദിക്കുന്നത്‌. 


സ്വയം വളരുന്ന ചെടികള്‍ക്ക്‌ 
വളര്‍ത്തുന്നവയെക്കാള്‍ ആരോഗ്യമുണ്ടാവും. 


ചോദ്യങ്ങളെ ഇല്ലാതാക്കുന്ന 
അധ്യാപനം തിരുത്തുക. 
അത്‌ പാഠമായാലും മതപാഠമായാലും. 


ഒരുകുട്ടിയെ 
മറ്റൊരു കുട്ടിയുമായി 
താരതമ്യം ചെഖ്യരുത. 
പലവിഷയങ്ങള്‍ പരിചയപ്പെടുത്തുകയും 
ചോദ്യങ്ങള്‍ക്ക്‌ ഉത്തരം നല്‍കുകയുമാണ്‌ 
മുതിര്‍ന്നവര്‍ക്ക്‌ ചെയ്യാവുന്ന ഒരേ ഒരു കാര്യം. 
ഓരോരുത്തരുടെയും കില 


പഠിക്കാനും പഠിപ്പിക്കാനും കഴിയണം. 
സര്‍ട്ടിഫിക്കറ്റുകള്‍ക്കുവേണ്ടി പഠിക്കാന്‍ ഇടവരരുത്‌. 


സ്വാതന്ത്ര്യം ആവശ്യമാണെങ്കിലും അമിതസ്വാതന്ത്ര്യം 
അപകടം. തങ്ങള്‍ക്കറിയുന്ന തെറ്റും ശരിയും 
പറഞ്ഞുകൊടുക്കേണ്ട ഉത്തരവാദിത്തം മുതിര്‍ന്നവര്‍ക്കുണ്ട്‌, 
പക്ഷെ പറയുന്നവരുടെ വാക്കും പ്രവര്‍ത്തിയും 
ഒത്തുപോകണം. കാരണം 
മനുഷ്യര്‍ പൊതുവെയും, കുട്ടികള്‍ പ്രത്യേകിച്ചും 


വാക്കുകളേക്കാള്‍ ജീവിതങ്ങളില്‍ 
നിന്നാണ്‌ പഠിക്കുന്നത്‌. 


അങ്ങനെയായാല്‍ അടിച്ചുപഠിപ്പിക്കേണ്ട ആവശ്യം വരില്ല. 


ഹിംസാത്മകഭരണത്തിനാവശ്യമായ 
tn വാര്‍ത്തെടുക്കുന്ന 
ഒരു സ്്രദായമാണ്‌ നിലവിലെ പൊതുവിദ യാഭ്യാസം. 


ചോദ്യങ്ങളെ നിര ae ലിം 
പരസ്പരം മത്സരിക്കാന്‍ പഠിപ്പിക്കുന്നതും , 
വൈവിധ്യങ്ങളെ അംഗീകരിക്കാത്തതുമായ ഒന്നാണത്‌. 


പ്രശ്നങ്ങള്‍ പരിഹരിക്കാനാവുന്ന മനസ്സുകളെ 
നിഷ്ക്രിയരാക്കുന്നതാണത്‌. 


അധികവായനയ്ക്ക്‌: 
“ടോട്ടോച്ചാന്‍- ജനാലയ്ക്കരികിലെ വികൃതിക്കുട്ടി” 
- തെത്സുകോ കുറോയാനഗി 


തൊഴില്‍ 


ഇഷ്ടമില്ലാത്ത തൊഴിലിടങ്ങളില്‍ ജീവിതം ഹോമിക്കുന്ന 
മനുഷ്യര്‍ വിനോദത്തിനുവേണ്ടി വേറെ സമയം കണ്ടെത്തുന്നു. 
ആശുപത്രികളില്‍ തുടങ്ങുകയും ഒടുങ്ങുകയും ചെയ്യുന്നു. 


തൊഴിലായി തോന്നാത്ത 
തൊഴിലുകള്‍ വേണം ചെയ്യാന്‍. 


പാഴായിപ്പോകുന്ന pe ഴ്സലുു ഉപയോഗപ്പെടുത്തണം. 

വയസ്സായവര്‍ അധികപ്പറ്റായ സമൂഹം എന്ന നില മാറി 
അവരുടെ അറിവും ഈര്‍ജ്ജവും സമയവും 
ഉചിതമായി ഉപയോഗപ്പെടുത്താനാവണം. 


അല്പം സര്‍ഗാത്മകതയുള്ളവരെല്ലാം 
കലാപരിസരത്ത്‌, പ്രത്യേകിച്ചും സിനിമ-നാടകം, 
കേന്ദ്രീകരിച്ച സ്ഥിതിയാണ്‌ ഇന്നുള്ളത്‌. 


ജൈവകൃഷിയില്‍ ഇപ്പോള്‍ പലരും ശ്രദ്ധിക്കുന്നതുപോലെ 

വിദ്യാഭ്യാസം, ആരോഗ്യം, നിര്‍മ്മാണം, ഭരണം, തുടങ്ങി 
ജീവിതത്തിന്റെ i 15.൦ 

നിലവിലെ ഹിംസാത്മകമായ തൊഴില്‍ പരിസരത്തുനിന്നും 

മാറിയുള്ള തൊഴിലവസരങ്ങള്‍ ഒരുക്കാന്‍ നമുക്ക്‌ കഴിയണം. 


ഇത്തരത്തില്‍ പ്രവര്‍ത്തിക്കുന്ന യുവാക്കള്‍ക്ക്‌ 
ആവശ്യസമയത്ത്‌ പിന്തുണ നല്കാനാവണം. 


നിര്‍മ്മാണം 


കെട്ടിടങ്ങള്‍ മാത്രമല്ല, മനുഷ്യര്‍ക്ക്‌ ഉപകാരപ്രദമായ വിവിധ 
വസ്തുക്കളുടെയും നിര്‍മ്മാണം കലയായിരിക്കണം. 
മനുഷ്യര്‍ക്കും പ്രകൃതിക്കും ഇണങ്ങുന്നതാവണം. 


വിഭവങ്ങളുടെ (മനുഷ്യവിഭവം ഉള്‍പ്പെടെ) 
വിവേകപൂര്‍ണ്ണമായ ഉപയോഗം 
സാധ്യമാവണം. 


ഭൂമി നാളേക്കുകൂടി വേണ്ടിയാണെന്ന ബോധ്യം നയിക്കണം. 


പുതുതായി ഒരു കാര്യം നിര്‍മ്മിക്കുന്നതിനുമുമ്പ്‌ 
രണ്ടുവട്ടം ആലോചിക്കുക. 
കാരണം നമുക്കുചുറ്റും ആവശ്യത്തിലേറെ നിര്‍മ്മിതികള്‍ 
ഇപ്പോള്‍ത്തന്നെ ഉണ്ട്‌. അവ ഉപയോഗപ്പെടുത്താന്‍ പറ്റുമോ 
എന്ന്‌ ചിന്തിക്കുക. 


ഇടങ്ങള്‍ പങ്കുവെക്കുക 


ഓരോ മനുഷ്യരും വ്യത്യസ്തരാണ്‌ 
എന്നുമനസ്സിലാക്കി നിര്‍മ്മിക്കുക. 
ആവശ്യത്തിനുവേണ്ടി നിര്‍മ്മിക്കുക, 
ആഡംബരത്തിനുവേണ്ടിയല്ല. 
ഇന്നലെകളെ മറക്കാത്തതും 


നാളെയെ കരുതുന്നതുമായിരിക്കണം 
ഇന്നിന്റെ സൃഷ്ടികള്‍. 


നിര്‍മ്മിച്ച്‌ നല്‍കുന്നതിനേക്കാള്‍ നല്ലത്‌ 
സ്വയം നിര്‍മ്മിക്കാന്‍ അനുവദിക്കുകയാണ്‌. 


മണ്ണ്‌, മുള, ഓല, പുല്ല്‌ ഇത്തരം 
പ്രകൃതിസരഹൃദവസ്തുക്കളാണ്‌ നിര്‍മ്മാണത്തിന്‌ em 
പൊതുവെ പറയാമെങ്കിലും ആവശ്യങ്ങള്‍ക്കനുസരിച്ച്‌ 
മധ്യപാതകള്‍ സ്വീകരിക്കുന്നത്‌ 
കൂടുതല്‍ നന്നാവും. 


സൂര്യപ്രകാശം, വായു തുടങ്ങിയ 
പ്രകൃതിവിഭവങ്ങളുടെ ഉചിതമായ ഉപയോഗം 
അനാവശ്യഈര്‍ജ്ജ ഉപയോഗം കുറയ്ക്കും. 


(7 


വസ(ത്രം 


ഗാന്ധിയെപോലെ സ്വദേശി ആവുക എന്നതിലുപരി 
ലോകത്തിന്റെ വൈവിധ്യത്തെ അംഗീകരിക്കുക എന്നതാണ്‌ 
ക്കാര്യത്തില്‍ ഏറ്റവും നല്ലത്‌ എന്നുകരുതുന്നു. 
വസ്ത്രമേ ആവശ്യമില്ലാത്ത ദേശങ്ങളും മനുഷ്യരും 
ഇന്നും ഉണ്ട്‌ എന്നത്‌ മറക്കാതിരിക്കുക. 


ഉത്പന്നങ്ങള്‍ 


ഉത്പന്നങ്ങള്‍ 
മനുഷ്യര്‍ക്കും പ്രകൃതിക്കും 
ഇണങ്ങുന്നതാവണം. 
പ്ലാസ്റ്റിക്ക്‌ പോലെ കാലാകാലം നശിക്കാത്ത വസ്തുക്കള്‍ 
കരുതി ഉപയോഗിക്കണം. 
ശാസ്ത്രമേളകളിലും മറ്റും വരുന്ന 
കുട്ടികളുടെ കണ്ടുപിടുത്തങ്ങള്‍ക്ക്‌ 
തുടര്‍ച്ച കണ്ടെത്തണം. 


നമുക്കുവേണ്ട സാധനങ്ങള്‍ നമുക്കുതന്നെ പരമാവധി 
നിര്‍മ്മിക്കാനാവണം. കൈത്തൊഴിലുകളും 
കുടില്‍വ്യവസായങ്ങളും നമുക്കുതന്നെ നന്നാക്കാന്‍ 
കഴിയുന്ന യന്ത്രങ്ങളും പ്രോത്സാഹി പ്പിക്കണം. 


ജനോപകാരപ്രദമായ വിവിധവസ്തുക്കള്‍ 
നിര്‍മ്മിക്കുന്നതിന്‌ വികേന്ദ്രീകൃതമായ 
ചെറുപണിശാലകള്‍ നമുക്ക്‌ ആവശ്യമുണ്ട്‌. 


തേങ്ങപൊതിക്കുന്ന യന്ത്രം പോലെ 
ചെറുയന്ത്രങ്ങളും ഉപകരണങ്ങളും 
രൂപകല്പനചെയ്യുന്ന ഇടങ്ങളായി ഇത്‌ മാറണം. 


ഗതാഗതം 


കാര്‍, ബൈക്ക്‌ തുടങ്ങിയ സ്വകാര്യ വാഹനങ്ങളേക്കാള്‍ 
പൊതുസമുഹത്തിന്‌ ഉചിതമായത്‌ 
ബസ്‌, തീവണ്ടി, ബോട്ട്‌ തുടങ്ങിയ പൊതുഗതാഗതമാര്‍ഗ്ഗങ്ങളാണ്‌. 


സൈക്കിള്‍ പോലെയുള്ള 
പ്രകൃതിസൌഹൃദമാര്‍ഗ്ഗങ്ങളും 
ഉചിതം തന്നെ. എന്നാല്‍ 
കാല്‍നടയാത്രക്കാർക്കായിരിക്കണം 
അതിനേക്കാള്‍ പരിഗണന. 


വാഹനങ്ങള്‍ പങ്കുവെക്കപ്പെടുന്ന "ലിഫ്റ്റ്‌" സമ്്രദായം 
യുവജനങ്ങളില്‍ നിന്നും പഠിക്കണം. 


ഈര്‍ജ്ജം 


ഈര്‍ജ്ജത്തിന്റെ ബദല്‍മാർഗ്ഗങ്ങള്‍ തേടുന്നവര്‍ ആദ്യം പറയുന്നത്‌ 
സോളാര്‍, കാറ്റ്‌, ഇങ്ങനെ പ്രകൃതിയില്‍ നിന്നും ലഭിക്കുന്ന 
എര്‍ജ്ജമാര്‍ഗ്ഗങ്ങളെയാണ്‌ (renewable energy sources). 


എന്നാല്‍ അതിലുമുപരി, ,, 
മനുഷ്യരുടെ സന്തോഷത്തിന്‌ റെയും 


സമാധാനത്തിന്റെയും രര്‍ജ്ജം 
കണക്കുകൂട്ടാന്‍ നാം പഠിക്കേണ്ടിയിരിക്കുന്നു, 


കുട്ടികളുടെ ഉര്‍ജ്ജം ഒരുദാഹരണം. 


ആരോഗ്യമാണ്‌ സമ്വത്തെന്നുകരുതുന്ന ഒരു 
സമൂഹത്തില്‍ ഭൂമിയെ മറന്ന്‌ ചന്ദ്രനില്‍ 
പാര്‍പ്പുറപ്പിക്കേണ്ട ഉര്‍ജ്ജം ആവശ്യം 
വരില്ല. അന്യോന്യം പടപൊരുതാനുള്ള 
ഈര്‍ജ്ജവും വേണ്ടിവരില്ല. 


പാവങ്ങളെ കുടിയൊഴി പ്പിച്ച്‌ വഴിയാധാരമാക്കുന്ന 
വന്‍കിട ജലവൈദ്യുതപദ്ധതികളും 
വിനാശകരമായ ആണവമാലിന്യം സൃഷ്ടിക്കുന്ന 
ആണവോര്‍ജ്ജപദ്ധതികളും നിരുത്സാഹപ്പെടുത്തേണ്ടതാണ്‌. 


ശാസ്ത്രം, സാങ്കേതികവിദ | 


ഇവ മനുഷ്യര്‍ക്കുവേണ്ടിയാവണം, 


മനുഷ്യര്‍ അതിനു വേണ്ടിയാവരുത്‌. 
മനുഷ്യര്‍ക്ക്‌ അതിന്റെമേല്‍ നിയന്ത്രണംവേണം. 


സത്യത്തിലേക്കും we pees soos 
നയിക്കുന്ന സാങ്കേതികവിദ്യ നല്ലത്‌. 
സത്യത്തെ മറയ്ക്കുന്നത്‌ മോശം. 


ശാസ്ത്രം അന്ധവിശ്വാസമാകരുത്‌. 


ഇന്റര്‍നെറ്റ്‌/[സോഷ്യൽ മീഡിയ 


ഇന്റര്‍നെറ്റ്‌ തരുന്ന അറിവ്‌ പൂര്‍ണ്ണമല്ല. 


അതില്‍ അഭിരമിക്കരുത്‌. 
നില്ക്കുന്ന ഇടങ്ങളിലെ യാഥാര്‍ഥ്യങ്ങളെ 
വിസ്മരിക്കുന്നതാവരുത്‌. 


സോഷ്യല്‍ മീഡിയ കരുതി ഉപയോഗിക്കുക. 
അതിന്റെ നിയന്ത്രണം ജനങ്ങളുടെ കയ്യിലല്ല. 


കേന്ദ്രീകൃതമാണ്‌ എന്നതിനാല്‍ 
എപ്പോഴും നിക്ഷിപ്തതാല്പര്യക്കാര്‍ 
ദുരുപയോഗം ചെയ്യാം. 


സ്വയം ചിന്തിക്കാനും 
പ്രവര്‍ത്തിക്കാനുമുള്ള കഴിവ്‌ 
കളയാതിരിക്കുക 


കല, വിനോദം 
മനുഷ്യരുടെ എല്ലാ ഇടപെടലുകളും കലയായി മാറേണ്ടതാണ്‌. 
ജീവിതവുമായി ബന്ധമുള്ള വിനോദങ്ങളാണ്‌ നല്ലത്‌. 


സത്യത്തെ മറയ്ക്കുന്ന കല/വിനോദങ്ങള്‍ ഒഴിവാക്കുക. 
സത്യത്തെ വെളിപ്പെടുത്തുന്നവ പ്രോത്സാഹി പ്പിക്കുക. 


മറ്റുള്ളവരെ വേദനിപ്പിച്ച്‌ വിനോദിക്കുന്നത്‌ ശരിയല്ല, 
അത്‌ പ്രകൃതിയായാലും. 


അവനവന്‍ ആത്മസുഖത്തിനാചരിക്കുന്നവ 
അപരന്‌ സുഖത്തിനായി വരണമെന്ന്‌ 
നാരായണഗുരു. 


നിര്‍മ്മാണത്തിലും പ്രദര്‍ശനത്തിലുമുള്ള വികേന്ദ്രീകൃതസ്വഭാവം 
കൊണ്ട്‌ സിനിമയേക്കാള്‍ അഹിംസാത്മകം നാടകമാണ്‌. 


മൊബൈല്‍ ഗെയി മുകളിലും പഠിക്കാനുണ്ടെങ്കിലും 
വെറും കാണികളായി മാറി 
നിഷ്ക്രിയത്വം ബാധിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. 


മലിനികരണം 


പ്ലാസ്റിക്‌ മലിനീകരണമാണ്‌ ഈ വാക്കുകേള്‍ക്കുമ്പോള്‍ പെട്ടെന്ന്‌ 
നമ്മുടെ മനസ്സില്‍ ഓടിയെത്തുക. വായു, വെള്ളം, മണ്ണ്‌ 
ഇവയുടെ മലിനീകരണത്തിനുപുറമേ, 


ശബ്ദം, വെളിച്ചം എന്നിവകളിലെ മലിനീകരണവും 
അപൂര്‍വ്വമായി ചര്‍ച്ചചെയ്യപ്പെടുന്നു. 
അവയെല്ലാം പ്രധാനമായിരിക്കെത്തന്നെ 
മനസ്സുകളെ മലിനീകരിക്കുന്നതും 
നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. 


മതസ്വാതന്ത്ര്യം എന്നപേരില്‍ എന്തും പറയാമെന്നും 
പ്രചരിപ്പിക്കാമെന്നും കരുതുന്നത്‌ തിരുത്തേണ്ടിയിരിക്കുന്നു. 


കുട്ടികളില്‍, അവരുടെ ചോദ്യങ്ങള്‍ക്ക്‌ ഉത്തരം നല്‍കാതെ 
ഇത്തരം ആശയങ്ങള്‍ കുത്ത്‌ വെക്കുന്നത്‌ നിരോധിക്കണം. 


മാലിന [ഠ(൧/351൦) 


സാധാരണക്കാര്‍ക്കും കുട്ടികള്‍ക്കും 
മാലിന്യം എന്ന സങ്കല്‍പം ഇല്ല. 


പാവപ്പെട്ടവരുടെ കലയായ കേടുപാടുകള്‍ തീര്‍ക്കല്‍ (Repair) 
വളരെ പ്രധാനപ്പെട്ടതും തിരക്കുപിടിച്ച ആധുനിക മനുഷ്യര്‍ 
അവഗണിക്കുന്നതുമായ ഒരു പരിഹാരമാണ്‌. മനുഷ്യരും 
ജീവജാലങ്ങളും തമ്മിലുള്ള ബന്ധം നിലനില്‍ക്കുന്ന ഗ്രാമങ്ങളില്‍ 
ഭക്ഷണമോ മറ്റു വസ്തുക്കളോ പാഴാവുന്നില്ല. 
അന്ധമായ വികസനത്വരയാല്‍ അത്‌ നശിപ്പിക്കപ്പെടുമ്പോഴാണ്‌ 
ആധുനിക പരിഹാരങ്ങള്‍ വേണ്ടിവരുന്നത്‌. 


തിരക്കാണ്‌ മാലിന്യം സൃഷ്ടിക്കുന്നത്‌. 


മാലിന്യപ്രശ്നത്തിന്‌ പരക്കെ അംഗീകരിക്കപ്പെടുന്ന 
മൂന്ന്‌ “” പരിഹാരത്തില്‍ ആദ്യത്തെ, 


തിരസ്കരണം (ഡടം) എന്നതിന്‌ 
വലിയ ബോധവും 
നിശ്ചയദാര്‍ഡ്യവും ആവശ്യമുണ്ട്‌. 


ബദല്‍ മാര്‍ഗ്ഗങ്ങള്‍ ഇല്ലാതെ തിരസ്കരണം സാധ്യമല്ല. 


(രണ്ടാമത്തെ, 


പുനരുപയോഗം(॥ധട൦) എന്നത്‌, 
സാധാരണക്കാരില്‍ നിന്നും 
പഠിക്കേണ്ട കലയാണ്‌. 


മൂന്നാമത്തേത്‌, 
പുനര്‍ചംകമണം(Recycle) 
തിരക്കുപിടിക്കുന്നവരുടെ പരിഹാരമാണ്‌. 
മാലിന്യം ഒരു വസ്തുവാണ്‌. 
ഓരോ വസ്തുവിനും 
അതിന്റേതായ ഗുണങ്ങളും 
ദോഷങ്ങലുമുണ്ട . 


അത്‌ അറിഞ്ഞ്‌ ഉപയോഗപ്പെടുത്തണം. 


ഗുണവും ദോഷവുമറിയാത്ത 
വസ്തുക്കള്‍ 
വലിച്ചെറിയാതെ സൂക്ഷിക്കുക, 


ഉത്തരം ലഭിക്കുന്നതുവരെ സൂക്ഷിക്കുന്ന ചോദ്യങ്ങളെപ്പോലെ. 


അസംഘടിതരായ "പെറുക്കി "കള്‍ക്ക്‌ 
ശരിയായ വേതനവും ആരോഗ്യപരമായ 
തൊഴില്‍സാഹചര്യങ്ങളും ഉറപ്പുവരുത്തണം. 


കാമം, ലൈംഗികത 
വൈവിധ്യമാര്‍ന്ന ലൈംഗികതകളുണ്ടായിരുന്ന നാടാണ്‌ 
നമ്മുടേത്‌. അത്‌ ഒറ്റ അച്ചിലൊതുക്കിയതിന്റെ 
പ്രശ്നങ്ങള്‍ നാം അനുഭവിക്കുന്നു. 


സ്നേഹവും കാമവും 
രണ്ടും രണ്ടാണ്‌. 


ശക്തികൊണ്ട്‌ രമിക്കരുത്‌. 
അത്‌ ബലാല്‍സംഗമാണ്‌. 


അടിച്ചമര്‍ത്തുന്ന കാമം അപകടം. അഴിച്ചുവിടുന്നതും. 


രമിക്കാം, , 
അഭിരമിക്കരുത്‌. 


അധികാരദുര്‍വിനിയോഗം ചെയ്യരുത്‌. 


കുടുംബം, കൂട്ട ജിവിതം 


ശരിയായ ദിശയില്‍ (അഹിംസാത്മകം) 
വികസിക്കണമെന്നാശിക്കുന്നവരുടെ കൂട്ടായ്മകള്‍ 
ലോകത്തിന്റെ പലകോണുകളിലും ഇന്ന്‌ സജീവമാണ്‌. 


പരസ്പരബഹുമാനമുള്ള വ്യക്തികളുടെ കൂട്ടായ്മകള്‍ 
കുടുംബങ്ങളായും കുടുംബങ്ങളുടെ കൂട്ടായ്മകള്‍ 
കമ്യൂണുകളായും വികസിക്കാവുന്നതാണ്‌. 


കമ്യൂണുകള്‍ക്ക്‌ ശരിയായ ആശയ അടിത്തറ ആവശ്യമുണ്ട്‌. 


ശക്തിയല്ല, സ്നേഹമാവണം 
കുടുംബത്തിനടിസ്ഥാനം 


കുടുംബം എന്നത്‌ തടവറയാകരുത്‌. . 
എന്നാല്‍ വ്യക്തിസ്വാതന്ത്യം ചൂഷണമാകരുത്‌. 


ബന്ധങ്ങളില്‍ സ്നേഹവും ve ponies 
കരുണയും ഉണ്ടായിരിക്കണം. 


സംസ്കാരം, ഭാഷ 


ദാരോ ദേശത്തിനും അതാത്‌ മാതൃഭാഷ പോലെ 
മാതൃസംസ കാരവും ആവും നല്ലത. 


സംസ്കാരങ്ങളെ അനുകരിക്കരുത്‌. 
ആവശ്യമുള്ളത്‌, അറിഞ്ഞ്‌ 
സ്വാംശികരിക്കുക. 


ഭാഷകള്‍ സംസ്കാരത്തിന്റെ പ്രതിഫലനങ്ങളാണ്‌. 
ഇംഗ്ലീഷില്‍ “സ്നേഹത്തിനും “പ്രേമ”ത്തിനും ഒരേ വാക്കാണ്‌. 
എന്നാല്‍ മലയാളത്തില്‍ അവ രണ്ടാണ്‌. 


ഹിന്ദി എന്ന രാഷ്ട്ര ഭാഷയോടൊപ്പം, 
ഇംഗ്ലീഷ്‌ എന്ന ഭരണഭാഷയോടൊപ്പം, നാം പഠിക്കേണ്ടതാണ്‌ 
നമ്മുടെ അയല്‍ദേശങ്ങളിലെ ഭാഷകളും സംസ്കാരങ്ങളും. 
ലിപികളില്ലാത്ത ആദിവാസി ഭാഷകള്‍ക്കും 
നിലനില്‍പ്പ്‌ ആവശ്യമാണ്‌. 


മതം 


ആരോഗ്യപരമായ ജീവിതപദ്ധതികളാണ്‌ മതം എന്നതുകൊണ്ട്‌ 
അര്‍ത്ഥമാക്കുന്നതെങ്കില്‍ അത്‌ ആവശ്യമാണ്‌. പക്ഷേ 


des eg പ്രവര്‍ത്തി വേറൊന്ന്‌ 
എന്ന ന Lee മതങ്ങളും 
മനുഷ്യരേക്കാള്‍ വിഗ്രഹങ്ങള്‍ക്ക്‌ 
പ്രാധാന്യം നല്‍കുന്ന മതങ്ങളും 
ചോദ്യങ്ങളേ ഇല്ലാതെ 
ge നിയ ചു മതങ്ങളും 
നിരുത്സാഹപ്പെടുത്തേണ്ടതാണ്‌. 


ഓരോ മനുഷ്യനും അയാള്‍ക്കിഷ്ടമുള്ള മതം സ്വീകരിക്കാന്‍ 
അവകാശമുണ്ടെങ്കിലും പൊതുഇടങ്ങളില്‍ 
പലവിധ മതങ്ങള്‍ ഒത്തുചേരുമ്പോള്‍ 
അത്യാവശ്യം ചില മര്യാദകള്‍/വിട്ടുവീഴ്ചകള്‍ പാലിക്കാന്‍ 
അവര്‍ക്ക്‌ ഉത്തരവാദ ല്‍ത്തമുണ്ട. 


മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തിലേക്ക്‌ 
കൈകടത്തുന്ന ആചാരങ്ങള്‍ 
നിയന്ത്രിക്കണം 


മതത്തിന്റെ പേരില്‍ വിഭജിക്കപ്പെട്ട, 

നിരവധി ചോരപ്പുഴകളൊഴുകിയ നാടാണ്‌ നമ്മുടേത്‌. 
മതങ്ങള്‍ തമ്മില്‍ ആരോഗ്യ പരമായ സംവാദങ്ങള്‍ നടത്തുകയും 
മുറിവുകൾ ഉണക്കുകയുമായിരുന്നു സ്വാതന്ത്യ ലബ്ലിക്കുശേഷം 
ജനക്ഷേമതല്പരരായ ഭരണാധികാരികള്‍ ചെയ്യേണ്ടിയിരുന്നത്‌. 
അതിനുവേണ്ടിയായിരുന്നു പഞ്ചവത്സരപദ്ധതികള്‍ വിഭാവനം 

ചെയ്യപ്പെടേണ്ടിയിരുന്നത്‌. പക്ഷേ, ഭിന്നിപ്പിച്ചുഭരിക്കുക ന 
ഭരണകര്‍ത്താക്കളുടെ എക്കാലത്തെയും ആയുധമായ 
തുടരുന്നതിനാല്‍ ഒരുമിക്കേണ്ടത്‌, പ്രശ്നങ്ങള്‍ 
പരിഹരിക്കേണ്ടത്‌, ജനങ്ങളുടെ ആവശ്യമാണ്‌. 


(൧ 


വെറുപ്പ്‌ വെച്ചുപുലര്‍ത്തരുത്‌, 
വളര്‍ത്തരുത്‌, ഒരിക്കലും. 


ദൈവം 


ദൈവമുണ്ടോ ഇല്ലയോ എന്നതിനേക്കാള്‍ പ്രധാനം 
നാം എന്തുചെയ്യുന്നു, എന്ത്‌ ചെയ്യാതിരിക്കുന്നു എന്നതാണ്‌. 


പ്രപഞ്ചത്തിലെ ഓരോ ജീവനും ജീവനില്ലാത്തതും പരസ്പരം 
ബന്ധപ്പെട്ടിരിക്കുന്നു. പ്രപഞ്ചത്തിന്‌ ചില നിയമങ്ങളുണ്ട്‌. 
അതനുസരിച്ച്‌ ജീവിക്കുന്നത്‌ നല്ലത്‌. 


പ്രാര്‍ത്ഥന നല്ലതാണ്‌, 
പക്ഷെ, പ്രവര്‍ത്തി പ്രധാനമാണ്‌. 


രക്ഷകനായ ദൈവത്തെ വെളിയില്‍ സങ്കല്‍പ്പിക്കുന്നത്‌ 
അടിമത്തത്തിന്റെ അടിത്തറയാണ്‌. 


ദൈവം മനുഷ്യരിലൂടെ പ്രവര്‍ത്തിക്കുന്നു. 


. ദൈവം സത മാണ്‌ ൂ 
അത്‌ അകത്തും പുറത്തും എല്ലാം ഉണ്ട്‌. 


വിഗ്രഹങ്ങളും പുസ്തകങ്ങളും ആചാരങ്ങളും 
ഒരിക്കലും സത്യത്തെ മറയ്ക്കരുത്‌. 


ദൈവത്തോട്‌ ഏറ്റവും അടുത്തുനില്‍ക്കുന്ന 
മനുഷ്യരൂപം കുട്ടികളാണ്‌. 


ദയ ഇല്ലാതെ ദൈവമില്ല. 


ആത്മിയത 


ആത്മീയത അന്വേഷിക്കുന്ന ആളാണ്‌ നിങ്ങള്‍ എങ്കില്‍ നിങ്ങള്‍ 
സമൂഹത്തിലെ ഭാഗ്യം ചെയ്ത ചുരുക്കം ചിലരില്‍പെടുന്നു. 


എന്നാല്‍ ശരിയായ കര്‍മ്മങ്ങള്‍ അനുഷ്ഠിക്കുന്ന 
സാധാരണക്കാര്‍ ആണ്‌ ആത്മീയത 
ജിവിതത്തില്‍ പ്രാവര്‍ത്തികമാക്കുന്നത്‌. 


വിശന്നു ഭക്ഷണം കഴിക്കുകയും 
ഉള്ളത്‌ ഇല്ലാത്തവരുമായി പങ്കിടുകയും ചെയ്യുന്നതിലുപരി 
ആത്മീയത ഇല്ലെന്നുതന്നെ പറയാം. 


അഹിംസ എന്ന ആശയം ഭക്ഷണത്തില്‍ മാത്രമല്ല, 
ജീവിതത്തിലെ ഓരോ ചലനത്തിലും തീരുമാനത്തിലും 
നമ്മെ നയിക്കുന്നത്‌ നന്നായിരിക്കും. 


തനിയെ മോക്ഷം തേടരുത്‌ 


ഞാൻ എന്ന ഭാവം(€ളം) 


ഞാന്‍ എന്ന ഭാവം(ം) ഇല്ലാതാക്കണം 
എന്നാണ പൊതുധാരണ. എന്നാല്‍ 


അത്‌ എല്ലാവരെയും എല്ലാറ്റിനെയും ഉള്‍ക്കൊള്ളുന്നതരത്തില്‍ 


വികസിപ്പിക്കുകയാണുവേണ്ടത്‌. 


ശരിയായ ദൈവചിന്ത അത്തരം ഒരു (ളം) ആണ്‌. 


നിസ്വാര്‍ത്ഥരായി രിക്കുക എന്ന്‌ പലരും പറയും, 
പക്ഷേ, വലിയ സ്വാര്‍ത്ഥരാവുക എന്ന്‌ ഞാന്‍ പറയും. 


“ഞാന്‍” എന്നത്‌ “നമ്മള്‍” എന്നതിലേക്ക്‌ 
വളര്‍ത്തുക... 
സാഹോദര്യം മികച്ചതാണെന്ന്‌ നാം കരുതുന്നു. 


എന്നാല്‍ “എല്ലാം ഞാന്‍ തന്നെ” എന്ന ബോധ്യമാണ്‌ 
അതിലും ഉചിതം. 


തിര്വവാദം 


അവരവരുടെ ശരികളിലെ വിയോജിപ്പുകള്‍ പറഞ്ഞുതീര്‍ക്കാന്‍ 
ഇടങ്ങളൊരുക്കിയാല്‍ തീവ്രവാദം അക്രമങ്ങളിലേക്ക്‌ തിരിയില്ല 
എന്നുകരുതുന്നു. എത്ര തീവ്രനിലപാടുകളായാലും 
കേള്‍ക്കേണ്ടതുണ്ട്‌. 


വ്യത്യസ്ത ആശയങ്ങളുള്ള മനുഷ്യരുടെ ആരോഗ്യപരമായ 
സംവാദത്തിന്‌ അഹിംസ സഹായിക്കും. 


ഹിംസ - അഹിംസ 


അഹിംസ എന്നത്‌ ഭിരുത്വമല്ല. 
ചെയ്യേണ്ടത്‌ ചെയ്യാതിരിക്കലല്ല. 


ഹിംസ തടയുന്നത്‌ അഹിംസയാണ്‌. 


തെറ്റുകളെ തിരുത്തുന്നത്‌ (എതിര്‍ക്കാതെ) അഹിംസ. 
തിരുത്താന്‍ കഴിയില്ലെങ്കില്‍ നിസ്സഹകരിക്കുക. 


സമരങ്ങള്‍ 
ശരിയായ വഴികള്‍ കാണിച്ചുകൊടുത്തുകൊണ്ട്‌ 


തെറ്റുകളെ എതിര്‍ക്കാന്‍, മറികടക്കാന്‍ കഴിയുന്നതാണ്‌ 
കലാപരമായ സമരം. 


ഒറ്റമരം കാടജല്ല എന്നതുപോലെ 
ഒറ്റപ്പെട്ട സമരങ്ങള്‍ ഒത്തുചേരേണ്ടതാണ. 


ജീവിതം തന്നെ സമരമാണ്‌. 


ചില പ്രധാന രാഷ്ട്രീയപാഠങ്ങള്‍ 


പ്ലാച്ചിമട 
നര്‍മദ 
എന്‍ഡോസള്‍ഫാന്‍ 
ഭോപ്പാല്‍ 
കുടംക 
മാലിന്യപ്രശ്നങ്ങള്‍ 


ചില ഭരണതന്ത്രങ്ങള്‍ 


.. ഭിന്നിപ്പിച്ചുഭരിക്കുക. 
ം അശാന്തിവിതച്ച്‌ ആയുധം വില്‍ക്കുക. 


ം രോഗം വിതച്ച്‌ മരുന്ന്‌ നല്‍കുക. 
ം അസമത്വം സൃഷ്ടിച്ച്‌ കള്ളനും പോലീസും കളിക്കുക. 
ം പലവിധത്തില്‍ ജനത്തെ മയക്കിക്കിടത്തുക. 


ഒരു പ്രശ്നത്തില്‍ നിന്നും ജനശ്രദ്ധതിരിക്കാന്‍ 
അതിനേക്കാള്‍ വലിയ പ്രശ്‌നം കൊണ്ടുവരിക. 


പ്രശ്നം പരിഹരിക്കുന്നവരെന്ന 
വിവിധ മുഖംമൂടികള്‍. 


ചാരിറ്റി. 


പ്രധാനകാര്യങ്ങള്‍ ഒറ്റനോട്ടത്തില്‍: 


> അവന്‍-അവള്‍, കറുപ്പ്‌-വെളുപ്പ്‌, 
ഇരുട്ട്‌-വെളിച്ചം, ഉയരം-താഴ്ച്‌- 
ബാലന്‍സാണ്‌ സത്യം. വൈവിധ്യമാണ്‌ സൌന്ദര്യം. 
ം ശീലങ്ങള്‍ സൂക്ഷിക്കുക: വൃത്തി, വെളിച്ചം, ശരി-തെറ്റ്‌ etc. 
> ആശുപത്രി/മരുന്ന്‌ ആരോഗ്യലക്ഷണമല്ല 
> പട്ടാളം/ആയുധങ്ങള്‍ സമാധാനലക്ഷണമല്ല 
> ശക്തമായ രാജ്യം സ്വാതന്ത്യലക്ഷണമല്ല. 


൦ പങ്കുവെക്കുന്നത്‌ പുതുതായി 
നിർമ്മിക്കുന്നതിനേക്കാള്‍നല്ലതാണ്‌. 


തിരക്ക്‌ സൂക്ഷിക്കുക. ഭയം, വെറുപ്പ്‌ 
ഇവ വിതക്കുന്നവരെയും. 


അധികവായനയ്ക്ക്‌: 


ഹിന്ദ്‌ സ്വരാജ്‌ 
_ മഹാത്മാ ഗാന്ധി 


അണ്‍ ടു ദിസ്‌ ലാസ്റ്്‌ 
_ ജോണ്‍ സ്കിന്‍ ? 


ദി കിങ്ഡം ഓഫ്‌ ഗോഡ്‌ ഇസ്‌ വിതിൻ യു 
-ലിയോ ടോള്‍സ്റ്റോയ്‌ 


സിവില്‍ ഡിസൊബീഡിയന്‍സ്‌ 
_ ഹെന്‍റി ഡേവിഡ്‌ തോറോ 


മനസ്സിന്റെ സാധാരണത്വമത്രെ മാർഗ്ഗം 
സ Y 
_ സെന്‍ കഥ, പി എന്‍ ദാസ്‌. 


മഴയില്‍ നനയുക, വെയിലില്‍ കുളിക്കുക 
-നല്‍വാഴ്വ്‌ രാമകൃഷ്ണന്‍, തിരുനെല്‍വേലി. 


അറിഞ്ഞതില്‍നിന്നും മോചനം 
- ജെ കൃഷ്ണമൂര്‍ത്തി 


അവസാനത്തെ ദീപവും അണയുമ്പോള്‍ 
ചന്ദ്രിക ആസ്വദിക്കാം: ടാഗോര്‍, ഗീതാഞ്ജലി. 


മനുഷ്യര്‍ ചിന്തിക്കുന്നത്‌ ചെയ്യുന്നു. അതിനാല്‍ 
ചിന്തകളില്‍ വ്യക്തത വരുത്തുക - വിനീഷ്‌ ഗുപ്ത 


എഴുത്തുകാരനെക്കുറിച്ച്‌ 


1978 ജൂണ്‍ 2 ന്‌ തൃശൂരില്‍ ജനനം. വളര്‍ന്നത്‌ മലപ്പുറം ജില്ലയിലെ 
വളാഞ്ചേരിയില്‍. അറിയപ്പെടുന്ന പേര്‌ 
'സുബിദ്‌ അഹിംസ”. മഹാത്മാഗാന്ധി സര്‍വകലാശാലയില്‍ നിന്നും 
ബിടെക്‌ ബിരുദവും ഐ ഐ ടി ഡല്‍ഹിയില്‍ നിന്നും 
പ്രൊഡക്ട്‌ ഡിസൈനില്‍ ബിരുദാനന്തരബിരുദവും നേടിയ ശേഷം 
'ഒന്നും ചെയ്യാത്ത ജീവിതം', പ്രകൃതിജീവനം തുടങ്ങി പലവിധ 
ജീവിതാന്വേഷണങ്ങള്‍. പ്ലാച്ചിമട, നര്‍മദ തുടങ്ങി പലവിധ 
ജനകിയസമരങ്ങളുടെ ഭാഗം, ജയില്‍വാസം. ജീവിതം നഷ്ടപ്പെട്ട 
അവസ്ഥയില്‍ നിന്ന Sle യ കുട്ടികളിലൂടെ. “പാഴാക്കുന്ന” 
വസ്തുക്കളില്‍ നിന്നും കളിപ്പാട്ടങ്ങള്‍ നിര്‍മ്മിക്കുന്ന കലയിലൂടെ 
പ്രശസ്തനായ പദ്മശ്രീ അരവിന്ദ്‌ ഗുപ്തയുടെ we 
കേരളത്തിലും തമിഴ്നാട്ടിലും പുറത്തുമായി അറുനൂറിലധികം 
_ കളിപ്പാട്ടനിര്‍മ്മാണ ശില്പശാലകള്‍. മാലിന്യത്തോടുള്ള 
കാഴ്ചപ്പാടുമാറ്റുന്നതുകൊണ്ട (ഹിംസയില്‍ നിന്ന്‌ അഹിംസയിലേക്ക്‌) 
es ae അഹിംസ” എന്ന പേര്‌ നല്‍കി. കേരള 
ബാലസാഹ്‌ ത ഇന്‍സ്ററ ട്ട്‌ പ്രസിദ്ധീകരിച്ച "നമ്മുടെ കളിപ്പാട്ടങ്ങള്‍ 
നമുക്ക്‌ നിര്‍മ്മിക്കാം" ന്ന പുസ്തകത്തിന്റെ രചയിതാവാണ്‌. 
കുട്ടികളുടെ ബിനാലെയില്‍ തുടര്‍ച്ചയായി രണ്ട്‌ പ്രാവശ്യം 
പ്രവര്‍ത്തിച്ചു. സ്വന്തമായി ഇടങ്ങളില്ലാതെ ജീവിക്കുന്നു. 
Phone: 9496523851 
https://www.facebook.com/mythoughtssubid 


E mail: subid.ahimsa@ gmail.com 


ഹിന ETO അവനത്‌ 
ഡല്‍, ന്നന്ടഴ്‌ നിത രിതഷളള 


(> ഹേവരശഡ്യമുണ്ട്‌ .. ം 


(യി em Shmmo 

ഹിത അതൃഡംബരശ്യിപിതത്തിശം 
ഞന ൧5 സാധാരണജീവിതം 
യാത ഉന്നതി ത്വ? 


7 


81 





